Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


40 . 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg . No. KL / TV ( N) / 634/ 2015-17 


GOVERNN 


. 
കേരള 


രള സർക് 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2016 മാർച്ച് 29 
29th March 2016 

1191 മീനം 16 
16th Meenam 1191 

1938 ചൈതം 9 
9th Chaithra 1938 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Forest Department 


തൃശ്ശൂർ ഡിവിഷൻ 

ഇ - ദർഘാസ് പരസ്യം 
നമ്പർ ടി. എ4- 2159 /2016 . 

2016 മാർച്ച് 11 . 
- 22- 12 - 2009 - ലെ കേരള ഗസറ്റ് നമ്പർ 50, വാല്യം 54, പേജ് നമ്പർ 669 മുതൽ 675 വരെ പ്രസിദ്ധീകരിച്ച് ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( പാട്ടക്ഷൻ) തിരുവനന്തപുരം അവർകളുടെ 2 - 12 - 2009 - ലെ പാ - 5 - 6835 / 2009 - ലെ ലേലനിബന്ധനകൾക്ക് 
വിധേയമായി താൽപ്പര്യമുള്ള കരാറുകാരിൽ നിന്നും താഴെ പട്ടികയിൽ വിവരിക്കുന്ന തൃശ്ശൂർ വനം ഡിവിഷനിലെ 
പരിധിയിൽ വരുന്ന മച്ചാട് റെയ്ഞ്ചിലെ 2007 ചേപ്പിലക്കോട് പൾപ്പ് വുഡ് തോട്ടത്തിൽ നിന്നും പലകത്തടം മാഞ്ചിയം 
തോട്ടത്തിൽ നിന്നും വടക്കാഞ്ചേരി റെയ്ഞ്ചിലെ 2002 ചെമ്പിക്കുന്ന് പൾപ്പ് വുഡ് തോട്ടത്തിൽ നിന്നും എച്ച്.എൻ.എൽ. കമ്പനി 
മരങ്ങൾ മുറിച്ചുമാറ്റിയതിനു ശേഷം അവശേഷിക്കുന്ന താഴെ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട പലജാതി മരങ്ങളും വണ്ണം 
കുറവുമൂലം ലിസ്റ്റിലുൾപ്പെടുത്താത്ത സോഫ്റ്റ് വുഡ് ഇനത്തിൽപ്പെട്ട മരങ്ങളും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് 
മുറിച്ചുകൊണ്ടുപോകുന്നതിന് ഇ - ടെണ്ടർ മുഖേന ദർഘാസ് ക്ഷണിക്കുന്നു . എന്നാൽ തേക്ക്, ഈട്ടി, ഇരുൾ, ചന്ദനം മുതലായ 
മറ്റു ഘനമരങ്ങൾ മുറിക്കുവാൻ പാടുള്ളതല്ല . ദർഘാസുകാർ വനം വകുപ്പിൽ നിലവിലുള്ളതും സർക്കാർ ഭാവിയിൽ 
പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും ഇതരവ്യവസ്ഥകളും പാലിക്കാൻ ബാദ്ധ്യസ്ഥരാണ്. ദർഘാസ് 
പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും www.etenders.kerala .gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കു ന്നതിനുള്ള നിരതദ്രവ്യം, ദർഘാസ് പ്രമാണവില എന്നിവ SBT-യുടെ Internet Online Banking വഴിയോ, 
മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈൻ ടെണ്ടറിനൊപ്പം സമർപ്പിക്കേ ണ്ട താ ണ് . ദർഘാസുകൾ 
സമർപ്പിക്കുവാൻ www. etenders. kerala. gov.in എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 

എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www. etenders . kerala. gov.in എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ www. etenders.kerala. gov.in എന്ന വെബ്സൈറ്റിലൂടെ 
ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 


29th MARCH 2016) 


FOREST DEPARTMENT 


312 


ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം - 150 - ന്റെ കേരള സർക്കാരിന്റെ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി 
എഗ്രിമെന്റ്, സ്കാൻ ചെയ്ത കോപ്പി ഓൺലൈനായി സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിന് മുൻപ് 
സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ഈ ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എൻ. ഐ . സി.- യിൽ 
നിന്നോ www.etenders.kerala. gov.in എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന Help desk - ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ 
ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് 
സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും ഇ - മെയിൽ അഡ്രസും) ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ 
വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിര സിക്ക പ്പെടു ന്ന താ ണ്. ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും 
അതിനായി പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് 
ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 

ഇ - ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിനുമുമ്പുതന്നെ മരങ്ങളുടെ നിൽപ്പ്, നിൽപ്പ് എന്നിവ പരിശോധിച്ച് ബോധ്യ 
പ്പെടേണ്ടതും ലേവ്യവസ്ഥകൾ വായിച്ചുനോക്കി ബോധ്യപ്പെടേണ്ട തു മാ ണ് . ലേലത്തിനു ശേഷം ഇതു സംബന്ധിച്ച് 
പരാതികളൊന്നും സ്വീകരിക്കുന്നതല്ല. 

- വിജയി ആകുന്ന ദർഘാസുകാരൻ ദർഘാസ് തുകയുടെ 35 % (മുപ്പത്തിയഞ്ച് ശതമാനം) തുക ലേലദിവസം അടയ്ക്കേണ്ടതും 
അന്നുതന്നെ - 150 വിലയുള്ള മുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റിൽ ഒപ്പു വയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരീകരിച്ച് 
ഉത്തരവായി 5 ദിവസത്തിനകം വേണ്ടതായ സെക്യൂരിറ്റി തുക അടച്ച് അന്തിമ കരാർ ഒപ്പു വയ്ക്കേണ്ടതും അന്നുതന്നെ 
ബാക്കിവരുന്ന മുഴുവൻ ലേല സംഖ്യയും നികുതികളും ഉൾപ്പെടെ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതുമാണ്. അതിനുശേഷം മാത്രമേ 
ലേലക്കാരന് മരങ്ങൾ മുറിക്കുന്നതിന് ലൈസൻസ് നൽകുകയുള്ളു. 

- ദർഘാസിനായി പരസ്യപ്പെടുത്തിയ തീയതി ഏതെങ്കിലും കാരണത്താൽ അവധിയാവുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം അതേ സ്ഥലത്തും, സമയത്തും ദർഘാസ് നടത്തുന്നതായിരിക്കും. ദർഘാസിനെ സംബന്ധിച്ച വിവരങ്ങൾ 
ചുവടെ പട്ടികയിൽ വിവരിക്കുന്നു : 


- 1. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങളുടെ നൽപ്പ് നിൽപ്പ് കണ്ട് 
ബോധ്യപ്പെടേണ്ടതും അവ സംബന്ധിച്ച് യാതൊരു പരാതികളും ലേലത്തിന് ശേഷം പരിഗണിക്കുന്നതുമല്ല . 
-- 2. കൂടുതൽ തുകയ്ക്ക് ദർഘാസ്/ ലേലം കൊളളുന്ന ആൾ മൊത്തം ലേലത്തുകയുടെ 35 % തുക ലേലം കഴിഞ്ഞാലുടൻ 
ഒടുക്കേണ്ടതാണ്. ടി 35 ശതമാനം തുക 1,00,000 - ൽ കൂടുതലാണെങ്കിൽ 1, 00,000 ലേല ദിവസം തന്നെ ഒടുക്കേണ്ടതും ബാക്കി 
തുക 7 പ്രവൃത്തി ദിവസത്തിനകം ഈ ഓഫീസിൽ നിന്നും നൽകുന്ന മേലൊപ്പിട്ട ചെലാൻ മുഖാന്തിരം പുനലൂർ സബ് 
ട്രഷറിയിൽ ഒടുക്കി രസീത് ഹാജരാക്കേണ്ടതുമാണ്. ടി തുക ഒടുക്കുന്നതിന് വീഴ്ചവരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള 
നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും സർക്കാരിലേക്ക് ഈടാക്കേണ്ട ബാക്കി തുക വിവിധ ചെലവുകളും ഉൾപ്പെടെ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നിശ്ചയിക്കുന്ന തുക നഷ്ടം വരുത്തിയ ദർഘാസ്/ ലേലക്കാരനിൽ നിന്നും 
റവന്യൂറിക്കവറി ഉൾപ്പെടെയുള്ള നിലവിലുള്ള നിയമപ്രകാരം ഈടാക്കുന്നതാണ്. 


3. ദർഘാസ്/ ലേലംകൊളളുന്ന ആൾക്ക് പ്രസ്തുത കൂപ്പിൽ എന്യൂമറേറ്റ് ചെയ്തു നിർത്തിയിരിക്കുന്ന മരങ്ങൾക്കും അതേ 
സോഫ്റ്റ് വുഡ് ഇനങ്ങളുടെ വണ്ണം കുറ ഞ്ഞ തും ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതുമായ സോഫ്റ്റ് വുഡ് മരങ്ങൾക്കും മാത്രം 
അവകാശമുള്ളതും തേക്ക്, ഈട്ടി, ചന്ദനം, ഇരുൾ തുടങ്ങിയ ഘനമരങ്ങൾക്ക് അവകാശമില്ലാത്തതുമാകുന്നു . 


ണ 


4 . വിജയിയായ ദർഘാസ്/ ലേലക്കാരൻ നിലവിലുള്ള നിരക്കിൽ മൂല്യവർദ്ധിത നികുതി, വനവികസന നികുതി, 
വരുമാന നികുതി എന്നിവയും ഒടുക്കേണ്ടതാണ്. 


- 5. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുത്ത് കൂടുതൽ തുകയ്ക്ക് ലേലം കൊള്ളുന്ന ആൾ 150 വിലയുള്ള മുദ്രപ്പത്രത്തിൽ ഒരു 
ബൗണ്ടൻ ഉടമ്പടികൂടി ലേലം കഴിഞ്ഞാലുടൻ ഒപ്പ് വയ്ക്കേണ്ടതാണ്. 


- 6. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 7 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം തുകയുടെ 
5 ശതമാനം ഫോറസ്റ്റ് ഡവലപ്പ്മെന്റ് ടാക്സം, നിലവിലുള്ള നിരക്കിൽ വില്പന നികുതി, ഇൻകം ടാക്സ് എന്നിവകളും ഒടുക്കി 
മൊത്തം ലേലത്തുകയുടെ 10 ശതമാനം സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വച്ച് 150 വിലയുള്ള മുദ്രപ്പത്രത്തിൽ ഉടമ്പടി 
വയ്ക്കേണ്ടതുമാണ്. 7 ദിവസത്തിനുള്ളിൽ ടി തുകകൾ ഒടുക്കേണ്ടതാണ്. 


- 7 . ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 21 ദിവസമാണ്. സാധാരണഗതിയിൽ കൂപ്പിന്റെ 
കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല. എന്നാൽ പ്രത്യേക സാഹചര്യത്തിലും മതിയായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും 
തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, മുറിക്കാൻ ബാക്കിയുള്ള ഭാഗത്തിന് ഹെക്ടറിന് - 1,000 വീതം പിഴ ഈടാക്കി ഏഴ് 
ദിവസം കാലാവധി നീട്ടിക്കൊടുക്കുന്നതാണ്. 


ഇപ്രകാരം നീട്ടിനൽകുന്ന തീയതിക്കുള്ളിലും നീക്കംചെയ്യാതെ കിടക്കുന്ന തടിയും വിറകും കണ്ടുകെട്ടി ഗവൺമെന്റിലേക്ക് 
മുതൽകൂട്ടുന്നതും കരാറുകാരന് ആയവയിൽ യാതൊരു അവകാശവും ഉണ്ടാകുന്നതുമല്ല . ഉടമ്പടിക്കാരൻ ചെയ്തുതീർക്കുവാനുള്ള 
ജോലികൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യിക്കുന്നതും ആയതിൽ വച്ചു ണ്ടാകുന്ന മുഴുവൻ ചെലവും ഉടമ്പടിക്കാരനിൽ നിന്നും 
ഈടാക്കുന്നതുമായിരിക്കും. 


628 


29th MARCH 2016 ] 


FOREST DEPARTMENT 


313 


- 8. തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെയോ മച്ചാട്/ വടക്കാഞ്ചേരി റെയിഞ്ചാഫീസറുടെയോ രേഖാമൂലമുള്ള 
അനുമതിയോടുകൂടി മാത്രമേ കരാറുകാരനോ അയാളുടെ ആളുകളോ കൂപ്പിൽ പ്രവേശിക്കുവാൻ പാടുള്ളൂ. 


-- 9. ദർഘാസുകാരൻ/ ലേലക്കാരൻ കൂപ്പിന്റെ കാലാവധി തീരുന്നതുവരെ എല്ലാസമയവും കൂപ്പിൽ ഉണ്ടായിരിക്കണം. കൂപ്പിന്റെ 
ബൗണ്ടറികൾ രണ്ട് മീറ്റർ വീതിയിൽ തെളിയിക്കുകയും ജണ്ടകൾ യഥാവിധി സംരക്ഷിക്കേണ്ടതുമാണ്. 


- 10. യാതൊരു കാരണവശാലും പ്ലാന്റേഷനിലെയോ റിസർവ്വിലേയോ മറ്റ് മരങ്ങൾക്കും, തടികൾക്കും കേടുപാടുകളോ 
നാശനഷ്ടങ്ങളോ വരുത്താൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിന് കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ്. 


| 11. കരാറുകാരന്റെ സെക്യൂരിറ്റി തുക കാലാവധിക്കു ശേഷം കരാറുകാരൻ സെയിൽസ് ടാക്സസ്, ഇൻകം ടാക്സ് സ് 
ഇവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് തിരിച്ചുനൽകുന്നതാണ്. എന്നാൽ ടി ഇനത്തിൽ ഗവൺമെന്റിലേക്ക് 
ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിറ്റി തുകയിൽനിന്നും ഈടാക്കുന്നതാണ്. 


12 . സെയിൽ കൂപ്പുകളെ സംബന്ധിച്ച എല്ലാ പൊതു നിബന്ധനകളും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


പട്ടിക 


റെയിഞ്ച് 


കമ 
നമ്പർ 


കൂപ്പിന്റെ 


മരങ്ങളുടെ 
ഇനം 


പേര് 


ഏകദേശം - ഏകദേശം 
ലഭിക്കാവുന്ന ലഭിക്കാവുന്ന 
തടിയുടെ വിറകിന്റെ 

അളവ് അളവ് 
( ക്യു . മീ.) ( മെ .ടൺ) 


മരങ്ങളുടെ 
എണ്ണം 


- (5) 


മച്ചാട് 


ഇലവ് 


326. 617 


46. 268 


2007 ചേപ്പിലക്കോട് 
പൾപ്പ് വുഡ് തോട്ടം 


മട്ടി 


9 . 598 


19. 1 
10. 491 


6 . 501 


വട്ട 
വറുങ്ങ് 
ഏഴിലംപാല 


2 .01 


0. 965 
0.732 


1. 786 
1.730 


പാതിരി 


0 .865 


1.062 


0 . 531 


0 . 161 


0 .322 
0 .552 


0 .276 


പുളിവാക 
പൂമരം 
കശുമാവ് 
അണ്ണൻവഴക്കി ( വക്ക ) 
മരുത് 
ആറാഞ്ഞിലി 


0 . 434 


0 .217 


0 . 213 


0 . 107 


1. 659 


0 .916 


സോഫ്റ്റ് വുഡ് ഇനത്തിൽപ്പെട്ടതും വണ്ണം കുറവായതിനാൽ ലിസ്റ്റിൽ 
ഉൾപ്പെടുത്താത്തതുമായ മരങ്ങൾ 


തിട്ടപ്പെടു 
ത്തിയിട്ടില്ല. 


തിട്ടപ്പെടു 
ത്തിയിട്ടില്ല . 


തിട്ടപ്പെടു 
ത്തിയിട്ടില്ല . 


ആകെ 


293 


365 .976 


67 .137 


2 


മച്ചാട് 


4 . 10 


2007 പലകത്തടം 
മാഞ്ചിയം തോട്ടം 


പാല 
പൂപ്പാതിരി 
പൂവ്വം (ചേല ) 


8 ,258 
0.986 
5 . 638 


0 . 42 


മട്ടി 


4 . 210 


0.552 
2 .130 
3 .755 


0 . 674 


അണ്ണക്കര (വക്ക ) 
അണ്ണവഴക്കി ( വക്ക ) 
മരുത് 
മുള്ളൻകൈനി 
മുള്ളിലം 
മുരിക്ക് 
മുളംപ്ലാശ് 
അക്കേഷ്യ 
ആവൽ 
യൂക്കാലിപ്റ്റസ് 
ഇരുൾ 


0 .652 
0 .322 
4 .081 


3. 49 
2 .01 
0 .22 
0 .90 
3 .42 

0 .26 
- 0 .40 

0.20 
2.19 
0 .78 
0 .20 
0.55 
1. 10 


0 .872 


0 .322 


0 . 681 


1.426 


629 


29th MARCH 2016] 


FOREST DEPARTMENT 


314 


147, 141 


25.00 


0 .218 


0.20 


1. 659 


0 .92 


1. 080 


0 . 78 


1. 688 


0 .77 


0 . 974 


0 . 59 


0 .322 


0 . 20 


1. 184 


0 . 78 


8 .032 


4 .41 


0 . 434 


0 . 20 


ഇലവ് 
എടല 
ഏഴിലംപാല 
വട്ട 
വാക ( നെന്മേനിവാക ) 
ഒടുക് 
കയ്നി 
കരിമരുത് 
കരിംതകര 
കഴനി 
കശുമാവ് 
കാനകത 
കാഞ്ഞിരം 
കുന്നിവാക 
കുമിഴ് 
ചടച്ചി 
ഞാവൽ 
വെന്തേക്ക് 
കൊടുകാഞ്ഞിരം 
കൈനി 


40 .789 


18 . 20 


0 .218 


0 . 20 


5 . 986 


3 .62 


0.434 


0.20 


0.674 


0.26 


0 .785 


0 .55 


2 . 977 


1.56 


0 . 834 


0 . 47 


1. 254 


0 . 57 


0 .322 


0.20 


സോഫ്റ്റ് വുഡ് ഇനത്തിൽപ്പെട്ടതും വണ്ണം കുറവായതിനാൽ ലിസ്റ്റിൽ 
ഉൾപ്പെടുത്താത്തതുമായ മരങ്ങൾ 


തിട്ടപ്പെടു 
ത്തിയിട്ടില്ല 


തിട്ടപ്പെടു 
ത്തിയിട്ടില്ല 


തിട്ടപ്പെടു 
ത്തിയിട്ടില്ല 


ആകെ 


251,564 


79,891 


3 


വടക്കാഞ്ചേരി 


9.008 


4.053 


2002 ചെമ്പിക്കുന്ന് 
പൾപ്പ് വുഡ് തോട്ടം 


0 . 345 


0 .584 


1.206 


1, 167 


വട്ട 
കാഞ്ഞിരം 
മഞ്ഞപ്പാവുട്ട 
ഇലവ് 
മരുത് 
മണിമരുത് 
ആവൽ 


1.203 


0 .258 


3 . 783 


3 . 012 


5 . 387 


3.889 


1.525 


1. 173 


വേങ്ങ 


0. 054 


0 . 040 


ഞാവൽ 


0 .800 


0 .309 


പാല 


1.721 


0 .972 


സോഫ്റ്റ് വുഡ് ഇനത്തിൽപ്പെട്ടതും വണ്ണം കുറവായതിനാൽ ലിസ്റ്റിൽ 
ഉൾപ്പെടുത്താത്തതുമായ മരങ്ങൾ 


തിട്ടപ്പെടു 
ത്തിയിട്ടില്ല 


തിട്ടപ്പെടു 
ത്തിയിട്ടില്ല 


തിട്ടപ്പെടു 
ത്തിയിട്ടില്ല . 


ആക 


56 


25 . 032 


15 . 457 


-- മേൽ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉൽപ്പന്നങ്ങളുടെ ഏകദേശ അളവ് ആകയാൽ ആയതിൽ മാറ്റം ഉണ്ടാകാവുന്നതാകുന്നു. 
തടിയുടെ അളവ് ഉദ്ദേശമാകയാൽ തടിയുടെ അളവിൽ വ്യതിയാനം ഉണ്ടാകാവുന്നതാണ്. ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ 
നിർദ്ദേശപ്രകാരം ദർഘാ സു കാ രൻ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മര ങ്ങളും യഥാ സ മയം മുറിച്ച് നീക്കം ചെയ്യാൻ 
ബാദ്ധ്യ സ്ഥ നാ കു ന്നു . നില വിലുള്ള ലേല വ്യവസ്ഥകൾ ഈ ദർഘാ സിനും ബാധ ക മാ യി രിക്കും. ഈ ദർഘാ സിലെ 
ഏതൊരു പ്രവൃത്തിയും ഒരു മുന്നറിയിപ്പ്കൂടാതെ റദ്ദ്ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ 
നിക്ഷിപ്തമാകുന്നു . 

630 


29th MARCH 2016] 


FOREST DEPARTMENT 


315 


പട്ടിക - II 


തോട്ടത്തിന്റെ പേര് 


നിരതദ്രവ്യം 


- ദർഘാസ് ഫോറത്തിന്റെ വില 


ഏകദേശ കരാർ 
തുക - (ലക്ഷം) 


2007 ചേപ്പിലക്കോട് പൾപ്പ് വുഡ് തോട്ടം, 
മച്ചാട് റെയ്ഞ്ച് 


39 . 00 


50,000 


2 ,500 + വാറ്റ് 


2007 പലകത്തടം മാഞ്ചിയം തോട്ടം, 
മച്ചാട് റെയ്ഞ്ച് 


23 . 00 


50 ,000 


2,500 + വാറ്റ് 


2002 ചെമ്പിക്കുന്ന്പൾപ്പ് വുഡ് തോട്ടം, 
വടക്കാഞ്ചേരി റെയ്ഞ്ച് 


2.45 


2 .45 


6,250 


6 ,250 


500 + വാറ്റ് 


ടെണ്ടർ ഫോറം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി - 30-3- 2016. 
ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 4 - 4 - 2016 ഉച്ചയ്ക്കുശേഷം 5 മണിവരെ. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 8 -4 - 2016 രാവിലെ 11 മണി. 


കരാർ കാലാവധി 


(1) 2007 ചേപ്പിലക്കോട് പൾപ്പ് വുഡ് തോട്ടം, മച്ചാട് റെയ്ഞ്ച് ഉടമ്പടി തീയതി മുതൽ 21 ദിവസം മാത്രം. 
(2) 2007 പലകത്തടം മാഞ്ചിയം തോട്ടം, മച്ചാട് റെയ്ഞ്ച് ഉടമ്പടി തീയതി മുതൽ 21 ദിവസം മാത്രം. 
- (3) 2002 ചെമ്പിക്കുന്ന് പൾപ്പ് വുഡ് തോട്ടം, വടക്കാഞ്ചേരി റെയ്ഞ്ച് ഉടമ്പടി തീയതി മുതൽ 15 ദിവസം മാത്രം. 


കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ കാര്യാലയത്തിൽനിന്നും ( ഫോൺ 0487 2361268 ) മച്ചാട് 
റെയ്ഞ്ച് ഓഫീസിൽനിന്നും ( 04884 232003 ) വടക്കാഞ്ചേരി റെയ്ഞ്ച് ഓഫീസിൽനിന്നും ( 04884 232305) പ്രവൃത്തിദിവസങ്ങളിൽ 
പ്രവൃത്തിസമയത്ത് ലഭ്യമാണ്. 


No. TA4-2159/2016 . 

| 11th March 2016. 
Separate online tenders are invited from contractors in pursuance of Kerala Gazette No . 50 dated 22 -12 -2009 Vol. 54 
Page No. 669 to 675 , auction conditions vide Pro (5 ) 6835 / 2009 dated 2 - 12 - 2009 of CCF ( Protection ) for outright sale of 
trees standing in the plantations mentioned in the schedule below including softwood trees not included in the list due 
to lower girth . However trees like Teak , Rosewood , Sandal, Irul and other hardwood trees should not be felled . The 
tenderer is bound to comply with the terms and conditions in force , besides the conditions that will be framed by the 
Government in future in connection with this tender. Tender documents and schedules are available in the 
website : www .etenders .kerala .gov .in . The Earnest Money Deposit and tender cost for the tender should be submitted 
through the Internet online banking of SBT or through NEFT for other Banks. For submission of tenders visit the website. 
www .etenders.kerala .gov. in . 

All bid / tender documents are to be submitted online only and in the designated online cover(s )/envelope(s ) on the 
www . etenders.kerala.gov. in website and tenders submitted manually /through post will not be entertained . Late tenders will 
not be accepted . 

Online tenders/bids are to be accompanied with a preliminary agreement executed in Kerala Stamp Paper worth 
150 . Tenders /bids received online without the scanned copies of relevant documents, preliminary agreement will not be 
considered and shall be summarily rejected . Any further clarification on this tender can be obtained from NIC /the 
e -tender Helpdesk number available in the www .etenders.kerala .gov. in website and from the Office of the Divisional Forest 
Officer , Chalakkudy during the office hours . The details regarding e- payment (Bidder s Bank Account No. where he/she is 
having core banking facility and email ID ) should be submitted along with the tender. Tenders without these details will 
not be accepted . Technical bid and financial bid shall be submitted in their respective designated online covers . 

The Forest Department will not be responsible for any inconvenience or loss to the Bidder while uploading / 
downloading the bid . 

Intending tenderers/bidders may inspect the trees and satisfy themselves of the quantity and quality of the 
produce and also satisfy the conditions of e-auction before participating in the e - auction . Complaints if any regarding 
quantity and quality etc . after the e-auction will not be entertained . 


Gaz . No. 13/ 2016 /DTP (Forest). 


631 


29th MARCH 2016 ] 


FOREST DEPARTMENT 


316 


The successful tenderers/bidders have to remit 35 % of sale value on the tender/auction date and also execute a 
preliminary agreement in a stamp paper worth 150 . The successful tenderers/bidders should execute within 5 days of 
confirmation orders a bounded agreement on a stamp paper worth 150 . After the completion of e -auction and remit 
balance sale value , Forest Development Tax , VAT and income tax at rate in force and security deposit of 10 % for the 
total sale value . Licence will be isssued to the successful bidder only after satisfying these conditions. If the notified date 
of tender happens to be a holiday , the tender will be conducted on the very next working day at same place and time. 
Details of tender are furnished below in the schedule . 

1. Intending Tenderers/bidders may inspect the trees and staisfy themselves of the quantity and quality of the 
produce before participating in the Tender/Auction . Complaints if any regarding quality and quantity etc . received after the 
Tender/Auction will not be entertained . 

2. The successful Tenderers/ Bidders have to remit 35 % sale value on the Tender /Auction date. If this 35 % value 
exceeds 1,00 ,000 , ` 1,00 ,000 will be remitted on auction date itself and balance value have to be remitted in the 
Sub Treasury, Punalur within 7 working days through the countersigned chalan issued from this office and the receipted 
chalan submitted to this office. If he fails to remit this amount, the EMD will be forfeited to Government and the amount 
due to Government by way of auction sale in original tender/auction together with all incidential expenditure including 
notification charges as assessed by the Divisional Forest Officer concerned will be recovered from the defaulting Tenderers/ 
Bidders through legal means including Revenue Recovery Act in force . 

3. The participating Tenderers/ Bidders have rights only for collection and removal of enumerated standing 
softwood trees and the Soft Wood trees of lower girth not enumerated and has no right for removing trees like Teak , 
Rose Wood , Sandal, Irul etc. 

4. The successful Tenderers/Bidders have to pay VAT, FDT, Income Tax , etc . at the rate prevailing from time 
to time. 


5. The successful Tenderers/Bidders should execute a bounded agreement on a stamp paper worth · 150 after the 
completion of the Tender/ Auction . 

6 . The confirmation of the Tender/ Auction sale will ordinarily be communicated to the party concerned as early 
as possible . Within 7 days from the date of intimation of the confirmation the successful Tenderers /Bidders shall remit 
1/3 of the balance sale value and 5 % Forest Development Tax , VAT and Income Tax at the rate in force and security 
deposit of 10 % for the total sale value. The successful Tenderers/Bidders should execute an agreement on a stamp paper 
worth . 150 . 

7. The period of contract will be 21 days from the date of intimation of confirmation . No extension of period of 
contract shall be granted on ordinary ground . Under very special circumstances , for good and sufficient reasons, the 
Divisional Forest Officer, Thrissur may grant extension of time for 7 days on realization of penalty of 1, 000 
(One thousand only )/Ha. of unfelled area . 

If the tenderers/bidders fail to remove the entire produce within the extended period , the whole timber and 
firewood collected by the tenders as per the agreement will be forfeited to Government and the Tenderers/ Bidders shall not 
have any right on the produce confiscated to Government. 

In the above circumstances the balance work to be executed by the Tenderer shall be completed 
departmentally and all the loss sustained to Government in this regard shall be realized from the Tenderers/ Bidders. 

8. The Contractor/his agent shall enter the coupe only after getting the written permission from the Divisional 
Forest Officer, Thrissur/Forest Range Officer, Machad/Wadakkanchery. 

9. The contractor shall at all time during the currency of the contract, keep the coupe boundaries cleared to a 
width of 2 metres and keep the cairns intact. 

10. The contractor will be liable for any damage or loss caused to other trees in the plantation or reserve. 

11. The security deposit will be refunded only after the successful completion of contract after producing the 
clearance certificates of VAT, Income Tax , etc. If there is any liabilities outstanding in this respect to the Government that 
will be adjusted from the security deposit of the contractor. 

12. All common conditions regarding sale coupe are also applicable to this E - Tender/E -Auction . 


632 


29th March 2016 ] 


FOREST DEPARTMENT 


317 


SCHEDULE 


Sl. 


Ñ 


Range 


Name of Coupe 


Type of Plants 


No . of Plants 


Approximate 
quantity of 
Timber (M ) 


Approximate 
quantity of 
Firewood 

(MT) 


(1) 


(2) 


(3) 


(4) 


(5) 


1 


Machad 


Elavu 


211 


326 .617 


46 .268 


2007 -Cheppilakkode 
Pulpwood Plantation 


Matti 


19 .1 


9 .598 


Vatta 


10 .491 


6 .501 


Varungu 


2 .01 


0. 965 


1.786 


0 .732 


Ezhilampala 
Pathiri 


1.730 


0 .865 


Pulivaka 


0 .531 


1.062 
0 .322 


Poomaram 


0. 161 


Cashewnut Tree 


0 .552 


0 .276 


Annanvazhakki 


0 .434 


0.217 


(Vakka ) 


Maruthu 


0 .213 


0 . 107 


Aranjili 


1.659 


0.916 


Not assessed 


Not assessed 


Not assessed 


Trees of softwood species of lower girth 
not included in the above list 


Total 


293 


365 .976 


67 .137 


2 


Machad 


Pala 


8 .258 


4.10 


2007 - Palakkathadam 
Mangium Plantation 


0 .42 


Pooppathiri 
Poovam (Chela ) 


0 .986 
5.638 
4.210 
0.552 


3 .49 
2 .01 


Matti 


Annakara (Vakka) 


0 .22 


Annanvazhakki 
(Vakka) 


2 . 130 


0 . 90 


Maruthu 


3 .755 


3 .42 


Mullankaini 


0 .674 


0 .26 


Mullilam 


0 .652 


0 .40 


Murukku 


0. 322 


0 . 20 


Mulamplasu 


4 .081 


2. 19 


Acacia 


0 .872 


0 .78 


Aval 


0 .322 


0 .20 


Eucalyptus 


0.681 


0 .55 


Irrul 


1.426 


1. 10 


633 


29th March 2016 ] 


FOREST DEPARTMENT 


318 


(1) 


(2) 


(3) 


(6 ) 


Elavu 


147. 141 


25 .00 


Edala 


0 .218 


0 .20 


Ezhilampala 


1.659 


0 .92 


Vatta 


1.080 


0 .78 


Vaka (Nenmeni Vaka ) 


1.688 


0 .77 


Oduku 


0 .974 


0 .59 


Kaini 


0 .322 


0 .20 


1.184 


0 .78 


Karimaruthu 
Karimthakara 


8 .032 


4 .41 


Kazhani 


0 .20 


0 .434 
40.789 


Cashew Tree 


18.20 


0 .20 


Kanakaitha 
Kanjiram 
Kunnivaka 


0 .218 
5 .986 


3.62 
0.20 


0.434 


Kumizhu 


0 .674 


0 . 26 


Chadachi 


0 .55 


0.785 
2.977 


1 .56 


Njaval 
Venteak 


0 .834 


0 .47 


Kodukanjiram 


1.254 


0 .57 


Kaini 


0 .322 


0 . 20 


Not assessed 


Not assessed 


Not assessed 


Trees of softwood species of lower girth not 
included in the above list 


Total 


251. 564 


79 .891 


3 


Wadakkanchery 


Vatta 


9 .008 


2002- Chembikkunnu 
Pulpwood Plantation 


4.053 


0.345 


Kanjiram 
Manjappavutta 


0.584 
1. 167 


1.206 


Elavu 


0 .258 


Maruthu 


3 .012 


1.203 
3.783 
5. 387 
1.525 


Manimaruthu 


3.889 


Aaval 


1.173 


Venga 


0 .054 


0.040 


Njaval 


0 .800 


0 .309 


Pala 


0 .972 


1.721 
Not assessed 


Not assessed 


Not assessed 


Trees of softwood species of lower girth 
not included in the above list 


Total 


56 


25 .032 


15 . 472 


634 


29th MARCH 2016 ] 


FOREST DEPARTMENT 


319 


The quantities mentioned in the above table are approximate and on actual execution the quantities may vary . 
Since the quantity is approximate there may be variation in the quanty of timber. The tenderer is bound to cut and 
remove the entire trees marked in the plantation as per the direction of the Departmental Staff. Undersigned reserves all 
rights for cancelling any work at any time without further intimation . All the prevailing conditions are applicable for this 
tender also . 


SCHEDULE — II 


Sl. 
No. 


Name of Plantation 


EMD 


Value of tender form 


Approx . Contract 

Value (Lakh ) 


39.00 


50,000 


2 ,500 + VAT 


2007 -Cheppilakkode Pulpwood 
Plantation Machad Range 


23.00 


50 , 000 


2007 -Palakkathadam 
Mangium Plantation 


50,000 


2,500 + VAT 


2 .45 


6 ,250 


500 + VAT 


2002 - Chembikkunnu Pulpwood 
Plantation Wadakkanchery Range 


Date from which tender forms willbe available in the website _ 30 - 3 - 2016 . 


Date and time up to which tenders will be received — 4 -4 -2016 till 5 p .m . 


Date and time for opening oftender - 8 -4-2016 at 11 am . 


Period for completion : 


2007- Cheppilakkode Pulpwood Plantation Machad Range — 21 days from the date of agreement. 


2007 - Palakkathadam Mangium Plantation , Machad Range — 21 days from the date of agreement. 


2002 - Chembikkunnu Pulpwood Plantation , Wadakkanchery Range — 15 days from the date of agreement. 


Further details can be had from the office of the Divisional Forest Officer, Thrissur Phone (0487 - 2361268) , 
Machad Range Office (04884-232003) & Wadakkanchery Range Office (04884-232305) during office hours. 


Office of the Divisional Forest Officer , 
Thrissur Division, 
Thrissur. 


GEORGI P. MATHACHEN I. F. S . 

Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ) 


